09-01-2014 പ്രഭാതമുരളി ഓം ശാന്തി ബാപ്ദാദ മധുബന്‍ 


മധുരമായകുട്ടികളേ - സദാ ഈ ലഹരിയിലിരിക്കൂ ഭഗവാനാണ്‌ നമ്മെ പഠിപ്പിക്കുന്നത്‌, 
നമ്മുടെ ഈ വിദ്യാര്‍ത്ഥി ജീവിതമാണ്‌ ഏറ്റവും നല്ലത്‌, നമ്മുടെ മേല്‍ ബൃഹസ്പതിയുടെ 
ദശയാണ്‌. 


ചോദ്യം - എങ്ങനെയുള്ള കുട്ടികള്‍ക്കാണ്‌ എല്ലാവരുടെയും സ്നേഹം ലഭിക്കുന്നത്‌? 


ഉത്തരം - ആരാണോ എല്ലാവരുടെയും മംഗളത്തിനു നിമിത്തമായിത്തീരുന്നത്‌, ആരുടെ മംഗളത്തിനാണോ 
നിമിത്തമായത്‌ അവര്‍ പറയും നിങ്ങള്‍ ഞങ്ങളുടെ മാതാവാണെന്ന്‌. നിങ്ങള്‍ സ്വയം സ്വയത്തെ നോക്കൂ 
ഞങ്ങള്‍ എത്ര പേരുടെ നന്മയ്ക്ക്‌ നിമിത്തമായിത്തീര്‍ന്നു എന്ന്‌? ബാബയുടെ സന്ദേശം എത്ര പേര്‍ക്കു 
നല്‍കാന്‍ നിമിത്തമായി? ബാബയും സന്ദേശവാഹകനാണ്‌. നിങ്ങള്‍ കുട്ടികള്‍ക്ക്‌ ബാബയുടെ സന്ദേശം 
നല്‍കണം. എല്ലാവരോടും രണ്ടച്ഛന്മാരെക്കുറിച്ച്‌ പറയണം. പരിധിയില്ലാത്ത അച്ഛനെയും സമ്പത്തിനെയും 
ഓര്‍മ്മിക്കൂ. 


ഗീതം - അങ്ങ്‌ സ്നേഹസാഗരനാണ്‌.......... 


ഓംശാന്തി. ആത്മീയഅച്ഛന്‍ ആത്മീയ കുട്ടികള്‍ക്ക്‌ ദിവസേന മനസ്സിലാക്കി തരുന്നുണ്ട്‌. കുട്ടികളേ ആത്മാ 
ഭിമാനിയായിത്തീരു. അല്ലാതെ ബുദ്ധി പുറമെ അലഞ്ഞുകൊണ്ടിരിക്കരുത്‌. ഒരേയൊരു ബാബയെത്തന്നെ 
വേണം ഓര്‍മ്മിക്കാന്‍. ബാബ തന്നെയാണ്‌ ജ്ഞാനത്തിന്റെ സാഗരനും പ്രേമത്തിന്റെ സാഗരനും. പറ 
യുന്നു ഒരു ജ്ഞാനത്തിന്റെ തുളളി തന്നെ മതിയെന്ന്‌. ബാബ പറയുന്നു മധുമധുരമായ കുട്ടികളേ ആത്മീയ 
അച്ഛനെ ഓര്‍മ്മിക്കൂ എന്നാല്‍ ഈ സമ്പത്ത്‌ ലഭിക്കുന്നു. അമരപുരിയായ വൈകുണ്ഡത്തിലേക്ക്‌ പോകും. 
ബാക്കി ഈ സമയത്ത്‌ എന്തെല്ലാം തന്നെ പാപത്തിന്റെ ഭാരങ്ങളുണ്ടോ അതിനെ ഇല്ലാതാക്കണം. നിയമം 
അനുസരിച്ച്‌ വിവേകപൂര്‍വ്വമാണ്‌ നിങ്ങള്‍ കുട്ടികള്‍ക്ക്‌ മനസ്സിലാക്കി തരുന്നത്‌. ആരാണോ ഉയര്‍ന്ന 
തിലും ഉയര്‍ന്നത്‌ അവരാണ്‌ പിന്നീട്‌ താഴെ തപസ്യ ചെയ്യുന്നത്‌. രാജയോഗത്തിന്റെ പഠിപ്പ്‌ ഒരേയൊരു 
ബാബയ്ക്കു മാത്രമേ പഠിപ്പിച്ചുതരാന്‍ സാധിക്കൂ. ഹഠയോഗം തീര്‍ത്തും വേറിട്ടതാണ്‌. അത്‌ പരിധിയുള 
ഉത്‌, ഇത്‌ പരിധിയില്ലാത്തത്‌. അത്‌ നിവൃത്തി മാര്‍ഗ്ഗം ഇത്‌ പ്രവൃത്തിമാര്‍ഗ്ഗം. ബാബ പറയുന്നു നിങ്ങള്‍ 
വിശ്വത്തിന്റെ അധികാരികളായിരുന്നു. യഥാ രാജാറാണി തഥാ പ്രജാ....... പ്രവൃത്തിമാര്‍ഗ്ഗത്തില്‍ പവിത്ര 
മായ ദേവീദേവതകളായിരുന്നു പിന്നീട്‌ ദേവതകള്‍ വാമമാര്‍ഗ്ഗത്തിലേക്ക്‌ പോയി. അതിന്റെയും ചിത്രമു 
ണ്ട്‌. വളരെയധികം മോശമായ ചിത്രമാണ്‌ ഉണ്ടാക്കിയിട്ടുളളത്‌ അതു കാണാന്‍ തന്നെ ലജ്ജതോന്നും 
കാരണം തന്റെ ബുദ്ധിയെത്തന്നെ ഇല്ലാതാക്കുന്ന വിധത്തിലാണ്‌. ബാബയുടെ തന്നെ മഹിമയാണ്‌ അങ്ങ്‌ 
സ്നേഹസാഗരനാണ്‌..... എന്നുളളത്‌. ഇവിടെ സ്നേഹത്തിന്റെ തുളളിയല്ല ഇത്‌ ജ്ഞാനത്തിന്റെ കാര്യമാ 
ണ്‌. നിങ്ങള്‍ ബാബയെ തിരിച്ചറിഞ്ഞ്‌ ബാബയില്‍ നിന്നുമുളള സമ്പത്ത്‌ നേടാനായി വന്നിരിക്കുകയാണ്‌. 
ബാബ സദ്ഗതിയ്ക്കുളള ജ്ഞാനമാണ്‌ നല്‍കുന്നത്‌. ഇവിടെ നിന്നും നിങ്ങള്‍ക്ക്‌ പുതിയ ലോകത്തിലേ 
ക്കാണ്‌ പോകേണ്ടത്‌. നിങ്ങള്‍ക്ക്‌ അറിയാം നമ്മള്‍ വൈകുണ്സത്തിന്റെ അധികാരിയായിത്തീരുന്നു. ഈ 
സമയം മുഴുവന്‍ വിശ്വത്തിലും രാവണരാജ്യമാണ്‌. ബാബ വന്നിരിക്കുന്നത്‌ വിശ്വത്തിന്റെ രാജ്യഭാഗ്യം 
നല്‍കാനാണ്‌. നിങ്ങള്‍ എല്ലാവരും വിശ്വത്തിന്റെ അധികാരികളാണ്‌. ഇപ്പോഴും ആ ചിത്രങ്ങളുണ്ട്‌. ബാക്കി 
ലക്ഷക്കണക്കിനു വര്‍ഷങ്ങളുടെ കാര്യമൊന്നുമില്ല. ഇത്‌ തെറ്റാണ്‌. ബാബയെ തന്നെയാണ്‌ സദാ ധാര്‍മ്മി 
കന്‍ എന്നു പറയുന്നത്‌. ബാബയിലൂടെ മുഴുവന്‍ വിശ്വവും ധാര്‍മ്മികപരമായിത്തീരുന്നു. ഇപ്പോള്‍ നിങ്ങള്‍ 
കുട്ടികള്‍ ബാബയില്‍ നിന്നും സമ്പത്ത്‌ നേടുകയാണ്‌. ആരാണോ ജ്ഞാനം കേട്ട്‌ ആശ്ചര്യത്തോടെ അത്‌ 
പറഞ്ഞും കൊടുത്ത്‌ ഓടിപ്പോകുന്നത്‌ അതും ഡ്രാമയില്‍ അടങ്ങിയിട്ടുളളതാണ്‌. അഹോ മായ എത്ര 
ശക്തിശാലിയാണ്‌. നിങ്ങളെ ബാബയില്‍ നിന്നു തന്നെ മുഖം തിരിപ്പിക്കുന്നു. എന്തുകൊണ്ട്‌ ശക്തിശാലി 
യാവില്ല അരക്കല്പം അവരുടെ രാജ്യമായിരുന്നു. രാവണന്‍ എന്താണെന്നുളളതും നിങ്ങള്‍ക്ക്‌ അറിയാം. 
ഇവിടെയും ചില കുട്ടികള്‍ വിവേകശാലികളാണ്‌ ചിലര്‍ വിവേകഹീനരും. 


നിങ്ങള്‍ക്ക്‌ അറിയാം ഇപ്പോള്‍ നിങ്ങള്‍ക്ക്‌ ബൃഹസ്പതി ദശയാണ്‌. നിങ്ങള്‍ എല്ലാവരും സ്വര്‍ഗ്ഗത്തിലേക്കു 
പോകാനുളള പുരുഷാര്‍ത്ഥമാണ്‌ ചെയ്യുന്നത്‌. ആരെല്ലാം മരിക്കുന്നുവോ അവര്‍ സ്വര്‍ഗ്ഗത്തിലേക്കു പോകു 
ന്നില്ല. സ്വര്‍ഗ്ഗംപൂകി എന്നു മാത്രം പറയുന്നു. നിങ്ങള്‍ക്ക്‌ അറിയാം സത്യമായും സ്വര്‍ഗ്ഗത്തിലേക്കു പോകാ 
നുള്ള പുരുഷാർത്ഥം നിങ്ങളാണ്‌ ചെയ്യുന്നതെന്ന്‌. അഥവാ സ്വര്‍ഗ്ഗത്തിന്റെ അധികാരികളായിത്തീരാനു 
ളള പുരുഷാർത്ഥം ചെയ്യുന്നു. ഇവര്‍ സ്വര്‍ഗത്തിലേക്കു പോവുകയാണ്‌ എന്ന്‌ ആരും തന്നെ പറയില്ല, ഇവ 


രെന്താണിങ്ങനെ പറയുന്നത്‌ വായടക്കൂ എന്ന്‌ പറയും. മനുഷ്യര്‍ പരിധിക്കുളളിലുളള കാര്യങ്ങളാണ്‌ 
കേള്‍പ്പിക്കുന്നത്‌. ബാബ നിങ്ങളെ പരിധിയില്ലാത്ത കാര്യങ്ങള്‍ കേള്‍പ്പിക്കുന്നു. നിങ്ങള്‍ കുട്ടികള്‍ക്ക്‌ വളരെ 
നല്ല പുരുഷാർത്ഥം ചെയ്യണം. വളരെ നല്ല ലഹരി വര്‍ദ്ധിക്കണം. ആരാണോ കല്പം മുമ്പ്‌ പുരുഷാർത്ഥം 
ചെയ്തത്‌, ആരാണോ പദവി നേടിയിട്ടുളളത്‌ അവര്‍ തന്നെ നേടും. അനേക തവണ നിങ്ങള്‍ കുട്ടികള്‍ 
മായയുടെ മേല്‍ വിജയം പ്രാപിച്ചിട്ടുണ്ട്‌. പിന്നീട്‌ നിങ്ങള്‍ക്ക്‌ തോൽവിയും സംഭവിച്ചിട്ടുണ്ട്‌. ഇതും (ഡ്രാമ 
യില്‍ ഉണ്ടാക്കപ്പെട്ടിട്ടുളളതാണ്‌. അപ്പോള്‍ കുട്ടികള്‍ക്ക്‌ വളരെയധികം സന്തോഷം വേണം. മൃത്യവലോ 
കത്തില്‍ നിന്നും അമരലോകത്തേക്ക്‌ പോയിക്കൊണ്ടിരിക്കുകയാണ്‌. വിദ്യാര്‍ത്ഥി ജീവിതമാണ്‌ ഏറ്റവും 
നല്ലത്‌. ഈ സമയം നിങ്ങളുടെ വളരെ നല്ല ജീവിതമാണ്‌. ഇതിനെ വേറൊരു മനുഷ്യര്‍ക്കും തന്നെ അറി 
യില്ല. ഭഗവാന്‍ സ്വയം വന്ന്‌ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്‌. ഇതാണ്‌ ഏറ്റവും നല്ല വിദ്യാര്‍ത്ഥി ജീവിതം. 
ആത്മാവു തന്നെയാണ്‌ പഠിപ്പിക്കുന്നത്‌, എന്നിട്ട്‌ പറയും ഇവരുടെ പേര്‍ ഇതാണെന്ന്‌. ആത്മാവു തന്നെ 
യാണല്ലോ ടീച്ചര്‍. ആത്മാവു തന്നെയാണ്‌ കേട്ടതിനുശേഷം പിന്നീട്‌ ധാരണ ചെയ്യുന്നത്‌. പക്ഷേ ദേഹാ 
ഭിമാനം കാരണം ധാരണ ചെയ്യുന്നില്ല. സത്യയുഗത്തിലും ഇത്‌ മനസ്സിലാകും നമ്മള്‍ ആത്മാക്കള്‍ക്ക്‌ ഈ 
ശരീരം ലഭിച്ചിരിക്കുകയാണ്‌, ഇപ്പോള്‍ വൃദ്ധവസ്ഥയായി കഴിഞ്ഞു. പെട്ടെന്നു തന്നെ സാക്ഷാത്കാരമു 
ണ്ടാവും ഇപ്പോള്‍ ഈ പഴയ വസ്ത്രത്തെ ഉപേക്ഷിച്ച്‌ പിന്നീട്‌ പുതിയതെടുക്കുന്നു എന്ന്‌. ശ്രമരി വണ്ടിന്റെ 
ഉദാഹരണവും ഇപ്പോഴത്തെതാണ്‌. ഇപ്പോള്‍ നിങ്ങള്‍ക്ക്‌ അറിയാം നമ്മള്‍ ബ്രാഹ്മണികളാണ്‌. ്രാമാപ്ലാന്‍ 
അനുസരിച്ച്‌ ആരെല്ലാമാണോ നിങ്ങളുടെ അടുത്തേക്ക്‌ വരുന്നത്‌, അവര്‍ക്ക്‌ ജ്ഞാനം നല്‍കുന്നു, പിന്നീട്‌ 
അവരിലും ആരാണോ പാകപ്പെടാത്തവര്‍ അവര്‍ ചത്തുപോകുന്നു. സന്യാസിമാര്‍ക്ക്‌ ഈയൊരു ഉദാഹ 
രണം നല്‍കാന്‍ സാധിക്കില്ല. അവര്‍ക്ക്‌ തനിക്കു സമാനമാക്കിത്തീര്‍ക്കാന്‍ സാധിക്കില്ല. നിങ്ങളുടെ പക്കല്‍ 
ലക്ഷ്യമുണ്ട്‌. ഈ സത്യനാരായണന്റെ കഥയും അമരകഥയുമെല്ലാം തന്നെ നിങ്ങളുടേതാണ്‌. ഒരേയൊരു 
ബാബ മാത്രമാണ്‌ നിങ്ങള്‍ക്ക്‌ സത്യം കേള്‍പ്പിച്ചുതരുന്നത്‌. ബാക്കി എല്ലാവരും അസത്യമാണ്‌. അവിടെ 
സത്യനാരായണന്റെ കഥ കേള്‍പ്പിച്ച്‌ പ്രസാദം കഴിപ്പിക്കുന്നു. ആ പരിധിക്കുളളിലുളള കാര്യം എവിടെയിരി 
ക്കുന്നു, ഇത്‌ പരിധിയില്ലാത്ത കാര്യമാണ്‌. നിങ്ങള്‍ക്ക്‌ ബാബയാണ്‌ നിര്‍ദ്ദേശനം നല്‍കുന്നത്‌. ബാക്കി 
ഏതെല്ലാം തന്നെ ശാസ്ത്രങ്ങളുണ്ടോ എല്ലാം തന്നെ നശിക്കും എന്ന്‌ നിങ്ങള്‍ക്ക്‌ അറിയാം. പഴയതായി 
ഒന്നും തന്നെ ഇരിക്കില്ല. മനുഷ്യര്‍ മനസ്സിലാക്കുന്നു കലിയുഗത്തില്‍ ഇനിയും 40,000 വര്‍ഷങ്ങള്‍ ബാക്കി 
യുണ്ടെന്ന്‌. അതുകൊണ്ടാണ്‌ വലിയ വലിയ കെട്ടിടങ്ങളെല്ലാം തന്നെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്‌. ചിലവ്‌ 
ചെയ്തുകൊണ്ടിരിക്കുകയാണ്‌. എന്താ സമുദ്രം വെറുതെ വിടുമോ? ഒരേയൊരു അലയിലൂടെ എല്ലാം 
തന്നെ വിഴുങ്ങും. ഈ ബോംബെ ഒന്നും ആദ്യം ഉണ്ടായിട്ടുമില്ല, ഇനി ഇതെല്ലാം തന്നെ നശിക്കുകയും 
ചെയ്യും. ഇപ്പോള്‍ ഈ 100വര്‍ഷങ്ങള്‍ക്കുളളില്‍ എന്തെല്ലാമാണ്‌ കണ്ടുപിടിച്ചിരിക്കുന്നത്‌? ആദ്യമെല്ലാം 
വൈസ്റോയി നാലു കുതിരകളുടെ വണ്ടിയിലാണ്‌ വന്നിരുന്നത്‌. ഇപ്പോള്‍ കുറച്ച്‌ സമയത്തിനുള്ളില്‍ 
തന്നെ എന്തെല്ലാം സംഭവിച്ചു. സ്വര്‍ഗ്ഗം വളരെയധികം ചെറുതാണ്‌. നദീതീരത്തായിരിക്കും നിങ്ങളുടെ 
കൊട്ടാരം. 


ഇപ്പോള്‍ നിങ്ങള്‍ കുട്ടികള്‍ക്കു മേല്‍ ബൃഹസ്പതിയുടെ ദശയാണ്‌. കുട്ടികള്‍ക്ക്‌ സന്തോഷമുണ്ടായിരി 
ക്കണം നമ്മള്‍ വളരെ വലിയ ധനവാനായിത്തീരാന്‍ പോവുകയാണ്‌. ആരെങ്കിലും പാപ്പരായാല്‍(മുഴുവ 
നായും നശിക്കുക) പറയും അവര്‍ക്ക്‌ രാഹുവിന്റെ ദശയാണെന്ന്‌. നിങ്ങള്‍ അവനവന്റെ ദശയില്‍ സന്തോ 
ഷത്തോടെയിരിക്കൂ. ഭഗവാനായ അച്ഛനാണ്‌ നമ്മെ പഠിപ്പിക്കുന്നത്‌. ഭഗവാന്‍ ആരെയാണ്‌ പഠിപ്പിക്കു 
ന്നത്‌, എന്തു പഠിപ്പിക്കുന്നു? നിങ്ങള്‍ക്ക്‌ അറിയാം നമ്മുടെ ഈ വിദ്യാര്‍ത്ഥി ജീവിതമാണ്‌ ഏറ്റവും നല്ലത്‌. 
നമ്മള്‍ നരനില്‍ നിന്നും നാരായണനും വിശ്വത്തിന്റെ അധികാരിയുമായിത്തീരുന്നു. ഇവിടെ നമ്മള്‍ രാവ 
ണരാജ്യത്തില്‍ അകപ്പെട്ടു. പിന്നീട്‌ സുഖധാമത്തിലേക്ക്‌ പോകണം. നിങ്ങള്‍ സംഗമയുഗീ ബ്രാഹ്മണരാ 
ണ്‌. ബ്രഹ്മാവിലൂടെയാണ്‌ സ്ഥാപന ഉണ്ടാകുന്നത്‌. എന്തായാലും ഒരാളാവില്ലല്ലോ. ധാരാളം പേര്‍ ഉണ്ടാ 
വും. നിങ്ങള്‍ ഈശ്വരീയ സേവകരാണ്‌. സ്വര്‍ഗ്ഗം സ്ഥാപിക്കുന്ന സേവനം ചെയ്യുന്ന ഈശ്വരനെ നിങ്ങള്‍ 
സഹായിക്കുന്നു. ആരാണോ കൂടുതല്‍ സഹായിക്കുന്നത്‌ അവര്‍ ഉയര്‍ന്ന പദവി നേടുന്നു. ഒരാള്‍ പോലും 
വിശന്നു മരിക്കുകയില്ല. ഇവിടെയും നിങ്ങള്‍ ബാബയുടേതായിത്തീരുന്നു. അച്ഛന്‍ ദരിദ്രനാണെങ്കിലും, 
കുട്ടികള്‍ കഴിക്കാതെ ഒരിക്കലും അച്ഛന്‍ കഴിക്കില്ല കാരണം അവര്‍ സ്വയം കുട്ടികളുടെ അവകാശിയാ 
ണ്‌. അവരോട്‌ അത്രയ്ക്കും സ്നേഹമാണ്‌. അവിടെ പിന്നെ ദാരിദ്രത്തിന്റെ കാര്യമില്ല. അളവറ്റ ധാന്യങ്ങളു 
ണ്ടാവും. പരിധിയില്ലാത്ത ധനവാന്മാരായിരിക്കും. അവിടെയുളള കൊട്ടാരങ്ങളെല്ലാം തന്നെ വളരെ മനോ 
ഹരമാണ്‌. അതുകൊണ്ടാണ്‌ ബാബ പറയുന്നത്‌ സനകര്യം ലഭിക്കുമ്പോഴെല്ലാം ലക്ഷ്മി-നാരായണന്റെ 
ചിത്രത്തിനുമുന്നില്‍ ഇരിക്കണമെന്ന്‌. രാത്രിയും ഇരിക്കാന്‍ സാധിക്കും. ഈ ലക്ഷ്മി-നാരായണനെ കണ്ട്‌ 
കണ്ട്‌ ഉറങ്ങു. ആഹാ ബാബ നമ്മെ ഇതുപോലെയാക്കി മാറ്റുന്നു. നിങ്ങള്‍ ഇങ്ങനെ അഭ്യസിച്ചു നോക്കു 
കയാണെങ്കില്‍ എത്ര ആനന്ദമുണ്ടാവും. പിന്നീട്‌ അതിരാവിലെ എഴുന്നേറ്റ്‌ അനുഭവം കേള്‍പ്പിക്കൂ. ലക്ഷ്മി 


നാരായണന്റെ ചിത്രവും ഏണിപ്പടിയുടെ ചിത്രവും എല്ലാവരുടെ അടുത്തും ഉണ്ടാവണം. വിദ്യാര്‍ത്ഥി 
കള്‍ക്ക്‌ അറിയാം നമ്മെ ആര്‍ പഠിപ്പിക്കുന്നു എന്ന്‌. അവരുടെ ചിത്രവുമുണ്ട്‌. മുഴുവന്‍ ആധാരവും പഠിപ്പി 
നുമേലാണ്‌. ബാബ പറയുന്നു ഈപുരുഷാര്‍ത്ഥം ചെയ്യൂ ഞാന്‍ ആത്മാവാണ്‌ ശരീരമല്ല എന്ന്‌. ഞാന്‍ 
ബാബയില്‍ നിന്നാണ്‌ സമ്പത്ത്‌ എടുക്കുന്നത്‌. യാതൊരു ബുദ്ധിമുട്ടുമില്ല. മാതാക്കള്‍ക്ക്‌ വളരെ സഹജമാ 
ണ്‌. പുരുഷന്മാര്‍ ജോലിയ്ക്കു പോകും. ഈ ലക്ഷ്യത്തിന്റെ ചിത്രത്തിനുമേല്‍ നിങ്ങള്‍ക്ക്‌ വളരെയധികം 
സേവനം ചെയ്യാന്‍ സാധിക്കും. വളരെയധികം പേരുടെ നന്മ ചെയ്യുകയാണെങ്കില്‍ നിങ്ങളെ എല്ലാവരും 
സ്നേഹിക്കും. പറയും നിങ്ങള്‍ ഞങ്ങളുടെ അമ്മയാണ്‌. വിശ്വത്തിന്റെ നന്മയ്ക്കുവേണ്ടി നിമിത്തമാണ്‌ 
നിങ്ങള്‍ മാതാക്കള്‍. സ്വയത്തിലേക്ക്‌ നോക്കണം ഞങ്ങള്‍ എത്ര പേരുടെ നന്മചെയ്തു എന്ന്‌? എത്ര പേര്‍ക്ക്‌ 
ബാബയുടെ സന്ദേശം നല്‍കി എന്ന്‌. ബാബയും സന്ദേശ വാഹകനാണ്‌ മറ്റാരെയുംതന്നെ സന്ദേശവാഹ 
കരെന്ന്‌ പറയില്ല. ബാബ നിങ്ങള്‍ക്ക്‌ നല്‍കുന്ന സന്ദേശത്തെ നിങ്ങള്‍ എല്ലാവര്‍ക്കും കേള്‍പ്പിച്ചുകൊടു 
ക്കുന്നു. പരിധിയില്ലാത്ത അച്ഛനെയും സമ്പത്തിനെയും ഓര്‍മ്മിക്കൂ, ചരകത്തിനെയും ഓര്‍മ്മിക്കണം. നിങ്ങള്‍ 
സന്ദേശവാഹകനായ ബാബയുടെ കുട്ടികള്‍ നിങ്ങളും സന്ദേശവാഹകരാണ്‌. എല്ലാവരോടും രണ്ടച്ഛന്മാ 
രെക്കുറിച്ച്‌ പറയൂ. പരിധിയില്ലാത്ത അച്ഛന്‍ സുഖശാന്തിയുടെ സമ്പത്ത്‌ നല്‍കിയിട്ടുണ്ട്‌. നമ്മള്‍ സുഖധാ 
മത്തിലായിരിക്കുമ്പോള്‍ ബാക്കിയെല്ലാവരും ശാന്തിധാമത്തിലായിരിക്കും. പിന്നീട്‌ ജീവന്മുക്തിയിലേക്ക്‌ 
വരുന്നു. ഇപ്പോള്‍ നമുക്ക്‌ തിരിച്ച്‌ വീട്ടിലേക്ക്‌ പോകണം പിന്നീട്‌ അവിടെ നമ്മള്‍ തന്നെയാണ്‌ വിശ്വ 
ത്തിന്റെ അധികാരികള്‍. ഒരു ഗീതവുമുണ്ട്‌ ബാബാ അങ്ങില്‍ നിന്നും ഞങ്ങള്‍ക്ക്‌ മുഴുവനും വിശ്വത്തിന്റെ 
ച്രകവര്‍ത്തിപദവി ലഭിക്കുമെന്ന്‌. മുഴുവനും ഭൂമിയും ആകാശവും സമുദ്രവുമെല്ലാം തന്നെ നമ്മുടെ കൈക 
ളിലാവും. ഈ സമയം നമ്മള്‍ ബാബയില്‍ നിന്നും പരിധിയില്ലാത്ത സമ്പത്ത്‌ നേടിക്കൊണ്ടിരിക്കുകയാ 
ണ്‌. നിങ്ങള്‍ ഗുപ്തസൈനികരാണ്‌ ശിവശക്തിസൈന്യമാണ്‌. ഇത്‌ ജ്ഞാനമാകുന്ന ആയുധമാണ്‌, ജ്ഞാന 
ബാണമാണ്‌. അവര്‍ ദേവിമാര്‍ക്ക്‌ സ്ഥൂലമായ ആയുധങ്ങള്‍ നല്‍കി. ഭക്തിമാര്‍ഗ്ഗത്തില്‍ എത്ര ക്ഷേത്രങ്ങ 
ളാണ്‌ ഉണ്ടാക്കിയത്‌. എത്ര ചിത്രങ്ങളാണ്‌, അപ്പോഴാണ്‌ ബാബ പറയുന്നത്‌ ഭക്തിമാര്‍ഗ്ഗത്തില്‍ നിങ്ങള്‍ 
എല്ലാ പൈസയും ഇതിലൂടെ നഷ്ടപ്പെടുത്തി. ഇപ്പോള്‍ ഇതെല്ലാം തന്നെ നശിക്കാന്‍ പോവുകയാണ്‌, 
മുങ്ങിത്താഴാന്‍ പോവുകയാണ്‌. നിങ്ങള്‍ക്ക്‌ സാക്ഷാത്കാരവും ചെയ്യിച്ചിരുന്നു, അവിടെ എങ്ങനെയാണ്‌ 
ഖനികളില്‍പോയി വ്രജങ്ങളും വൈഡൂര്യങ്ങളും എടുക്കുന്നത്‌, കാരണം അതെല്ലാം തന്നെ അടിയിലേക്ക്‌ 
പോയിട്ടുണ്ടാവുമല്ലോ. വലിയ വലിയ രാജാക്കന്മാരുടെ അടുത്ത്‌ ഭൂമിയ്ക്കടിയിലുളള അറകള്‍ ഉണ്ടാവു 
മല്ലോ. അതെല്ലാം തന്നെ അടിയിലേക്കുതന്നെ പോയിട്ടുണ്ടാവും പിന്നീട്‌ നിങ്ങളുടെ ജോലിക്കാര്‍ പോയി 
എടുത്തുകൊണ്ടുവരുന്നു. ഇല്ലെങ്കില്‍ ഇത്രയ്ക്കും സ്വര്‍ണ്ണം എവിടെ നിന്നു വരുന്നു. സ്വര്‍ഗ്ഗത്തിന്റെ ദൃശ്യം 
അജ്മെറില്‍ കാണുന്നുണ്ടല്ലോ. ബാബ പറഞ്ഞിരുന്നു മ്യൂസിയവും ഇങ്ങനെത്തന്നെ ഉണ്ടാക്കണം. സ്വര്‍ഗ്ഗ 
ത്തിന്റെ ഫസ്റ്റ്‌ക്ലാസ്സ്‌ മാതൃക ഉണ്ടാക്കണം. നിങ്ങള്‍കുട്ടികള്‍ക്ക്‌ അറിയാം ഇപ്പോള്‍ നമ്മള്‍ തന്റെ രാജ 
ധാനി സ്ഥാപിക്കുകയാണെന്ന്‌. ഇതിനു മുമ്പ്‌ ഒന്നും തന്നെ അറിഞ്ഞിരുന്നില്ല ഇപ്പോള്‍ എല്ലാം തന്നെ 
അറിയാം. നമുക്ക്‌ ഓരോരുത്തരുടെയും ഉളളിനെ അറിയണമെന്നില്ല. ചില ചില വികാരികളും ഇങ്ങോട്ടു 
വരും. എന്തുകൊണ്ടാണ്‌ വന്നത്‌ എന്ന്‌ ചോദിച്ചാല്‍ പറയും വന്നാലല്ലേ വികാരങ്ങളില്‍ നിന്നും മുക്തമാ 
കൂ എന്ന്‌. ഞാന്‍ വളരെ പാപാത്മാവാണ്‌. ബാബ പറയും ശരി അവരുടെ നന്മ ഉണ്ടാകട്ടെ. മായ വളരെ 
വലിയ ശത്രുവാണ്‌. ബാബ പറയുന്നു കുട്ടികളേ നിങ്ങള്‍ക്ക്‌ ഈ ദുര്‍വികാരങ്ങള്‍ക്കുമേല്‍ വിജയിക്ക 
ണം. എന്നാല്‍ മാത്രമേ ജഗദ്ജീത്തായിത്തീരൂ. മായയും ഒട്ടും കുറവല്ല. ഇപ്പോള്‍ നിങ്ങള്‍ പുരുഷാർത്ഥം 
ചെയ്ത്‌ ഈ ലക്ഷ്മി-നാരായണനെപ്പോലെയായിത്തീരണം. ഇവരെപ്പോലുളള സൌന്ദര്യം മറ്റാര്‍ക്കും തന്നെ 
യില്ല. ഇതാണ്‌ പ്രകൃതിപരമായ സരന്ദര്യം. ഓരോ 5000 വര്‍ഷം കൂടുന്തോറും സ്വര്‍ഗ്ഗത്തിന്റെ സ്ഥാപനയു 
ണ്ടാവുന്നു. പിന്നീട്‌ 84 ജന്മങ്ങളുടെ ചക്രത്തിലേക്ക്‌ വരുന്നു. നിങ്ങള്‍ക്ക്‌ എഴുതാന്‍ സാധിക്കുന്നു ഇത്‌ 
സര്‍വ്വകലാശാലയും ആശുപത്രിയുമാണ്‌. ആരോഗ്യത്തിനും സമ്പത്തിനും വേണ്ടിയാണ്‌. ആരോഗ്യം 
സമ്പത്ത്‌ സന്തോഷം - 21 ജന്മത്തേക്കു വന്ന്‌ പ്രാപ്തമാക്കൂ. എന്തെങ്കിലും ജോലിയുളളവര്‍ തന്റെ ബോര്‍ഡ്‌ 
വെക്കാറുണ്ട്‌, വീടുകളിലും ബോര്‍ഡ്‌ വെക്കുന്നു. ആരാണോ ലഹരിയിലിരിക്കുന്നവര്‍ അവരാണ്‌ ഇങ്ങ 
നെയെല്ലാം തന്നെ ചെയ്യുക. ആരെല്ലാമാണോ വന്നിരിക്കുന്നത്‌ അവര്‍ക്ക്‌ മനസ്സിലാക്കി കൊടുക്കൂ - 
നിങ്ങള്‍ പരിധിയില്ലാത്ത അച്ഛനില്‍ നിന്നും സമ്പത്ത്‌ നേടിയിരുന്നു, പിന്നീട്‌ 84 ജന്മങ്ങള്‍ എടുത്ത്‌ നിങ്ങള്‍ 
പതിതമായിരിക്കുകയാണ്‌. ഇപ്പോള്‍ പാവനമായിത്തീരു. സ്വയത്തെ ആത്മാവാണെന്നു മനസ്സിലാക്കി 
ബാബയെ ഒഓര്‍മ്മിക്കൂ. ബ്രഹ്മാബാബയും അതുപോലെയാണ്‌ ചെയ്യുന്നത്‌. ഇവരാണ്‌ ആദ്യത്തെ നമ്പ 
റിലെ പുരുഷാര്‍ത്ഥി. പല കുട്ടികളും എഴുതാറുണ്ട്‌ - ബാബാ കൊടുങ്കാറ്റ്‌ വരുന്നു. ഇത്‌ സംഭവിക്കുന്നു... 
ആദ്യം ഈ ബാബയുടെ മുന്നിലാണ്‌ എല്ലാ കൊടുങ്കാറ്റും വരുക. ഞാന്‍ ആദ്യം അനുഭവിയായാലല്ലേ 
സ്വയം മനസ്സിലാക്കി തരുവാന്‍ സാധിക്കൂ. ഇത്‌ മായയുടെ ജോലിയാണ്‌. 


ഇപ്പോള്‍ ബാബ പറയുന്നു, മധുരമായ ഓമന സന്താനങ്ങളേ, ഇപ്പോള്‍ നിങ്ങള്‍ക്ക്‌ ബൃഹസ്പതിയുടെ 


ദശയാണ്‌. നിങ്ങള്‍ക്ക്‌ തന്റെ ജാതകത്തെ ആര്‍ക്കും തന്നെ കാണിച്ചുകൊടുക്കേണ്ട ആവശ്യമില്ല. ബാബ 
സര്‍വ്വതും പറയുന്നുണ്ട്‌. അവിടെ ആയുസ്സും വലുതാണ്‌. കൃഷ്ണനെയും യോഗേശ്വരന്‍ എന്നു പറയാറു 
ണ്ട്‌. ഇവരെ യോഗേശ്വരന്‍ യോഗം പഠിപ്പിച്ചു ഇതുപോലെയായിത്തീര്‍ന്നു. ഏതൊരു മനുഷ്യരെയോ 
സന്യാസിമാരെയോ യോഗേശ്വരന്‍ എന്നു പറയില്ല. നിങ്ങള്‍ക്ക്‌ ഈശ്വരനാണ്‌ യോഗം പഠിപ്പിക്കുന്നത്‌. 
അതുകൊണ്ടാണ്‌ യോഗേശ്വരന്‍ യോഗേശ്വരി എന്ന പേര്‍ വെക്കുന്നത്‌. ഈ സമയം നിങ്ങള്‍ തന്നെയാണ്‌ 
ജ്ഞാനേശ്വരനും ജ്ഞാനേശ്വരിയും. പിന്നീട്‌ രാജേശ്വരനും രാജേശ്വരിയുമായിമാറുന്നതും നിങ്ങള്‍ തന്നെ 
യാണ്‌. ശരി! 


വളരെക്കാലത്തെ വേര്‍പാടിന്നുശേഷം തിരിച്ചു കിട്ടിയ മധുരമധുരമായ ഓമന സന്താനങ്ങള്‍ക്ക്‌ മാതാവും 
പിതാവുമായ ബാപ്ദാദയുടെ സ്നേഹസ്മരണകളും പുലര്‍കാല വന്ദനവും. ആത്മീയ പിതാവിന്റെ ആത്മീയ 
കുട്ടികള്‍ക്ക്‌ നമസ്കാരം. 


ധാരണക്കുള്ള മുഖ്യസാരം - 


1. ലക്ഷ്യത്തെ മുന്‍നിര്‍ത്തിക്കൊണ്ട്‌ പുരുഷാർത്ഥം ചെയ്യു. ലക്ഷ്മി-നാരായണന്റെ ചിത്രത്തെ മുന്നില്‍ 
കണ്ടുകൊണ്ട്‌ സ്വയം സ്വയത്തോട്‌ സംസാരിക്കു, ആഹാ ബാബാ ഞങ്ങളെ അങ്ങ്‌ ഇതുപോലെയാക്കി 
യാണ്‌ മാറ്റുന്നത്‌. ഞങ്ങള്‍ക്ക്‌ ഇപ്പോള്‍ ബൃഹസ്പതിയുടെ ദശയാണ്‌. 


2. തനിക്കുസമാനമാക്കി മാറ്റുന്നതിനായി ഭ്രമരിവണ്ടിനെപ്പോലെ ജ്ഞാനത്തിന്റെ ഭൂം ഭൂം വിളി മുഴക്ക 
ണം. ഈശ്വരീയ സേവകരായിത്തീര്‍ന്ന്‌ സ്വര്‍ഗ്ഗത്തിന്റെ സ്ഥാപനയുടെ കാര്യത്തില്‍ ബാബയെ സഹായി 
ക്കണം. 


വരദാനം - മനസ്സിനെയും ബുദ്ധിയെയും ആജ്ഞയനുസരിച്ച്‌ വിധിപൂര്‍വ്വമായി കാര്യ 
ത്തില്‍ ഉപയോഗിക്കുന്ന നിരന്തരയോഗിയായി ഭവിയ്ക്കട്ടെ! 


നിരന്തരയോഗി അതായത്‌ സ്വരാജ്യ അധികാരിയാകുന്നതിന്റെ വിശേഷ സാധനയാണ്‌ മനസ്സും ബുദ്ധി 
യും. മന്ത്രം തന്നെ മന്മനാഭവ എന്നാണ്‌. യോഗത്തെ ബുദ്ധിയോഗം എന്നു പറയുന്നു. അഥവാ ഈ 
വിശേഷ ആധാരസ്തംഭം തന്റെ അധികാരത്തിലുണ്ടെങ്കില്‍ അഥവാ ആജ്ഞയനുസരിച്ച്‌ വിധിപൂര്‍വ്വമാണ്‌ 
കാര്യം ചെയ്യുന്നത്‌ എങ്കില്‍ ഏതു സങ്കല്പം എപ്പോള്‍ വെക്കാന്‍ ആഗ്രഹിക്കുന്നുവോ അത്‌ സാധിക്കും. 
എവിടെ ബുദ്ധിയെ വെക്കാന്‍ ആഗ്രഹിക്കുന്നുവോ അവിടെ വെക്കാന്‍ കഴിയണം. ബുദ്ധി താങ്കള്‍ രാജാ 
വിനെ അലയിക്കുകയില്ല. വിധിപൂര്‍വ്വമായി കാര്യം ചെയ്താല്‍ മാത്രമേ നിരന്തരയോഗി എന്നു പറയൂ. 


സ്ലോഗന്‍ - മാസ്റ്റര്‍ വിശ്വത്തിന്റെ അദ്ധ്യാപകനായിത്തീരു, സമയത്തെ അദ്ധ്യാപകനാക്കി 
മാറരുത്‌. 
Lo] 


